Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KL / TV ( N )/ 634/ 2015- 17 


ക് 
GOVERN 


ാർ... 


കില്ല 
. 
tl of Kk doly 


: 


രള സർക 
WMENT OF 


KERAL 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


ചൊവ്വ 


നമ്പർ ). 


വാല്യം 4 
Vol. IV 


2015 മാർച്ച് 17 
17th March 2015 

1190 മീനം 3 
3rd Meenam 1190 
1936 ഫാൽഗുനം 26 
26th Phalguna 1936 


) 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 

ലേല പരസ്യം 


( 1 ) 


നമ്പർ ജി -3993/ 2010 . 


2015 ജനുവരി 31. 


മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ വില്ലേജിൽ, ബ്ലോക്ക് 16 - ൽ, 
സർവ്വേ 120- ൽ പ്പെട്ട ആറ്റുപുറമ്പോക്കിൽ ഇടിവെട്ട് ഏറ്റ് ഉണങ്ങി 
നിൽക്കുന്ന തേക്കിൻ തടി ലേലം ചെയ്യുന്നതിന് 
തീരുമാനിച്ചിരിക്കുന്നു . ടി മരത്തിന് 1,06,991 മതിപ്പുവില 
നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി മരം 21- 4- 2015 -ാം തീയതി രാവിലെ 
11 മണിക്ക് കിടങ്ങൂർ വില്ലേജ് ഓഫീസിൽ വെച്ച് ലേല 
നിബന്ധനകൾ പ്രകാരം പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ - 11,000 
നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതും ലേല സമയത്ത് ഹാജരായി 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും അംഗീകാരം 
ലഭിച്ച ശേഷം ടി മരം ലേലം വിളിച്ച ആളിന് 
വിട്ടുകൊടുക്കുന്നതുമാണ്. 


ലേലം കൊണ്ടയാൾ നിരതദ്രവ്യം കിഴിച്ച് ബാക്കി സംഖ്യയും 
- മൂല്യവർദ്ധിത നികുതിയും FDT യും സെസും ഉൾപ്പെടെയുള്ള തുക 
അ ധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പക്കൽ ഉടൻ തന്നെ 
അ ട യ് ക്കേ ണ്ടതാണ്. സർക്കാർ ലേലത്തിനുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. ലേല 
സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം ലേലം കൊണ്ടയാൾ 
സ്വന്തം ചെലവിൽ ടി തടി നീക്കം ചെയ്യേണ്ടതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർക്ക് കിടങ്ങൂർ വില്ലേജിൽ ബ്ലോക്ക് 16 - ൽ 
റീസർവ്വേ 120 - ൽ പ്പെട്ട ആറ്റുപുറമ്പോക്കിൽ നിൽക്കുന്ന തേക്ക് 
മരം നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 


ഇന വിവരം 


നമ്പർ എൽ5- 4835 / 2014. 

2015 ഫെബ്രുവരി 10 
മീനച്ചിൽ താലൂക്കിൽ വെളിയന്നൂർ വില്ലേജിൽ ബ്ലോക്ക് 1- ൽ 
റീസർവ്വേ 361/ 4 - ൽ പ്പെട്ട പാറ പുറമ്പോക്കിൽ നിന്നും അനധി 
ക്യതമായി വെട്ടി നീക്കം ചെയ്യാൻ ശ്രമിച്ച് തേക്കിൻ തടികൾ 
രാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നതും പാലാ ജുഡീഷ്യൽ 
ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ 21- 11-2013 - ലെ ഉത്തരവ് പ്രകാരം റവന്യൂ 
വകുപ്പിന് വിട്ടു നൽകിയതുമായ 15 കഷണം തേക്കിൻ തടികൾ 
ലേലം ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ടി 15 തേക്കിൻ 


ക്രമ ഇനം BH - ൽ തടി വിറക് നിരക്ക് വില 
നമ്പർ ചുറ്റളവ് ( M ) MT തടി വിറക് തടി വിറക് 
- 1 തേക്ക് 200 1.691 1.102 59,550 5,710 10 ,069 6,292 


ആകെ 


1,06 , 991 


കഷണങ്ങൾക്ക് ആകെ 28,537 മതിപ്പു വില 
നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി തേക്കിൻ കഷണങ്ങൾ 29 - 4 - 2015 -ാം 
തീയതി 

രാവിലെ 
11 മണിക്ക് രാമപുരം വില്ലേജ് ഓഫീസിൽ വെച്ച് ലേല 
നിബന്ധനകൾ പ്രകാരം പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ - 3,000 നിരതദ്രവ്യം 
കെട്ടിവെക്കേണ്ടതും ലേല സമയത്ത് ഹാജരായി ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതുമാണ്. കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും അംഗീകാരം 
ലഭിച്ചശേഷം ടി തേക്കിൻ തടികൾ ലേലം വിളിച്ച ആളിന് 
വിട്ടുകൊടുക്കുന്നതുമാണ്. 

- ലേലം കൊണ്ടയാൾ നിരതദ്രവ്യം കിഴിച്ച് ബാക്കി സംഖ്യയും 
മൂല്യവർദ്ധിത നികുതിയും സെസും ഒന്നായി അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥന്റെപക്കൽ ഉടൻ തന്നെ അടയ്ക്കേണ്ടതാണ്. സർക്കാർ 
ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. ലേല സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം 
ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ടി തടി നീക്കം 
ചെയ്യേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് രാമപുരം 
പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന 15 തടി 
കഷണങ്ങൾ നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 
റവന്യൂ ഡിവിഷണൽ 

( ഒപ്പ്) 
ഓഫീസ്, പാലാ. - റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


